18 


പ ര ത 


KOTTAYAM DISTRICT 

Kottayam Taluk 


പരസ്യം 


( 1 ) 


ായ ടി ഷൈലജ , എ . ആർ . എന്ന വ രുടെ 
അന ന്ത രാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


നമ്പർ ഇ4-1263 / 2021 . 


2021 ഏപ്രിൽ 20 . 


( 3 ) 


നമ്പർ ഇ4-2513 / 2021 . 


2021 ഏപ്രിൽ 20 . 


കോട്ടയം താലൂക്കിൽ പെരു മ്പായിക്കാട് വില്ലേജിൽ 
നട്ടാശ്ശേരി കര യിൽ ചില മ്പത്ത് വീട്ടിൽ ജോസഫ് സി . 
ചിലമ്പം എന്നയാൾ 3-4-2002 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ അലക്സ് ജോസഫ് 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ള 
താണ് . 
മുഖേന അവകാശ വിചാരണ നടര 
' 
, ' 

; റിക്കാർഡുകൾ 
ടി അപേക്ഷ പെരുമ്പായിക്കാട് വില്ലേജാഫീസർ 
പരിശോധിച്ചതിൽ ടി ചില മ്പത്ത് 

ജോസഫ് സി . 
ചിലമ്പം 3-4-2002 - ൽ മരിച്ചു പോയതായും അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


കോട്ടയം താലൂക്കിൽ മുട്ടമ്പലം വില്ലേജിൽ മുട്ടമ്പലം 
കര യിൽ പട വത്ത് വീട്ടിൽ ലിസ സെബാസ്റ്റ്യൻ എന്ന വർ 
8-5-2020 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യ 
ങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് ടിയാളുടെ മകൻ ജീവ് പി . സെബാസ്റ്റ്യൻ ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ മുട്ടമ്പലം വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
പടവത്ത് വീട്ടിൽ ലിസ സെബാസ്റ്റ്യൻ 8-5-2020 - ൽ മരിച്ചു 
പോയതായും അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണു 
ള്ളതെന്നും അറിയുന്നു . 


ബന്ധം 


1 


ആനി ജോസഫ് 


മകൾ 


47 


2 


അലക്സസ് ജോസഫ് 


മകൻ 


46 


3 


മാത്യു ജോസഫ് 


43 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


മകൻ 


51 


ദീപക് സെബാസ്റ്റ്യൻ 
ജീവ് പി . സെബാസ്റ്റ്യൻ 


2 


50 


3 3 


പരേതനായ ടി ജോസഫ് സി . ചിലമ്പം എന്നയാളുടെ 
അന ന്ത രാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആ 

) യത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പരേ ത യായ ടി ലിസ ബാ സ്റ്റ്യൻ എന്ന വരുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ച വർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


( 2 ) 


( 4 ) 


നമ്പർ ഇ4-2893 / 2021 . 


2021 ഏപ്രിൽ 20 . 


നമ്പർ ഇ4-2257 / 2021 . 

2021 മാർച്ച് 31 . 
കോട്ടയം താ ലൂ 

ക്കിൽ 

പുതു പള്ളി വില്ലേ ജിൽ 
പരിയാരം കരയിൽ ചൂനാട്ട് വീട്ടിൽ ഷൈലജ , എ . ആർ . 
എന്നവർ 25-1-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ 
ആ വ ശ്യ ങ്ങൾക്കു വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാളുടെ ഭർത്താവ് എൻ . രാജു 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പി 
ച്ചിട്ടുള്ളതാണ് . ടി അപേക്ഷ പുതുപ്പള്ളി വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ 
പരിശോധിച്ചതിൽ ടി ചുനാട്ട് വീട്ടിൽ ഷൈലജ , എ . ആർ . 
25-1-2021 - ൽ മരിച്ചു പോയതായും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


കോട്ടയം താലൂക്കിൽ പെരു മ്പായിക്കാട് വില്ലേ ജിൽ 
മള്ളൂശ്ശേരി ക ര യിൽ ഇട യാ ഞ്ഞി ലി മാ ലി യിൽ വീട്ടിൽ 
ഷാജി , കെ . എസ് . 8-2-2021 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , 
വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ലാലി ഷാജി ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ പെരുമ്പായിക്കാട് വില്ലേജാഫീ സർ മുഖേന 
വിചാ രണ് നട ത്തി 

റിക്കാർഡുകൾ 
പരിശോധിച്ച തിൽ ടി ഇട യാ ആഞ്ഞിലി മാ ലി യിൽ വീട്ടിൽ 
ഷാജി , കെ . എസ് . 8- 2 -2021 - ൽ മരിച്ചു പോയ തായും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


അ വ ക  ാ ശ 


വന്ന 


1 


എൻ . രാജു 


ഭർത്താവ് 


61 


2 


അൽവിൻ രാജ് , സി . ആർ . 


മകൻ 


34 


3 


അമ്മുരാജ് , സി . ആർ . 


മകൾ 


29 


270 


19 


കമ 


പേര് 


Meenachil Taluk 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


പരസ്യം 


( 1 ) 


1 


ലാലി ഷാജി 


ഭാര്യ 


56 


2 


ഷാൽകുമാർ , കെ . എസ് . 


മകൻ 


37 


3 


ഷിലുകുമാർ , കെ . എസ് . 


36 


3 


നമ്പർ സി2-678 / 2021 . 

2021 ഏപ്രിൽ 21 . 
കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ പൂവരണി 
വില്ലേജിൽ പൂവരണി കരയിൽ തൊടുകയിൽ വീട്ടിൽ ചാക്കോ 
എന്നയാൾ 1-11-1930 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . വിവിധ 
ആവശ്യത്തിന് ഹാജരാക്കുന്നതിന് ഒരു അവകാശ സർട്ടിഫി 
ക്കറ്റിനു വേണ്ടി സമർപ്പിക്ക പ്പെട്ട അപേക്ഷ യിൽ പൂവരണി 
വില്ലേജാഫീസർ മുഖാന്തിരം അവകാശവിചാരണ നടത്തിയതിൽ 
പരേതന് താഴെ പറയുന്ന അവകാശികൾ ഉള്ളതായി കാണുന്നു . 


പരേതനായ ടി ഷാജി , കെ . എസ് . എന്നയാളുടെ അനന്ത 
രാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാ മൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


1 


96 


2 


മറിയക്കുട്ടി 

മകൾ 
ജോസ് ടി . പെകട മരണപ്പെട്ടി 

അന്നമ്മ , എം.സി. യുടെ മകൻ 


57 


3 


അലക്സസ് തോമസ് , പി . 


54 


3 


22 


നമ്പർ ഇ4-3674 / 2021 . 


2021 ഏപ്രിൽ 20 . 


ആയതിനാൽ ടി ആവശ്യത്തിലേയ്ക്കുള്ള പരേതന്റെ 
നിയമാ നു സൃത അവകാശികൾ മേൽ വിവരിച്ച വർ മാത 
മാണെന്ന് കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകു 
ന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധപ്പെടുത്തി 30 
ദിവ സത്തി നകം ഈ ആഫീസിൽ നേരിട്ട് രേഖാ മൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്കുശേഷവും തപാൽ 
മാർഗ്ഗ വും ലഭിക്കുന്ന ആക്ഷേ പങ്ങളും പരാ തി കളും 
സ്വീകരിക്കുന്നതല്ല . 


കോട്ടയം താലൂക്കിൽ പേരൂർ വില്ലേ ജിൽ പേരൂർ 
കരയിൽ കോട്ടക്കുഴിയിൽ വീട്ടിൽ മഹേഷ് , കെ . എൻ . 3-1-2021 
-ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും , വിവിധ ആവശ്യങ്ങൾക്കു 
വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽക ണ മെന്നും 
കാണിച്ച് ടിയാന്റെ സഹോദരൻ മനോജ് , കെ . എൻ . ഈ 
താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . 
ടി അപേക്ഷ പേരൂർ വില്ലേ ജാ ഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ ടി 
കോട്ടക്കുഴിയിൽ വീട്ടിൽ മഹേഷ് , കെ . എൻ . 3-1-2021 - ൽ മരിച്ചു 
പോയതായും അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമാണു 
ള്ളതെന്നും അറിയുന്നു . 


( 2 ) 


നമ്പർ സി2-2203,2021 . 

2021 മാർച്ച് 12 . 
കോട്ടയം ജില്ല യിൽ മീനച്ചിൽ താലൂക്കിൽ ഉഴവൂർ 
വില്ലേ ജിൽ കരു നെച്ചി കര യിൽ ശങ്ക രാ ശ്ശേ രിൽ വീട്ടിൽ 
വിജ യമ്മ സോമൻ എന്ന യാൾ 12-1-2 021 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ് . വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിന് ഒരു 
അവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട അപേക്ഷയിൽ 
ഉഴവൂർ വില്ലേജാഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിയതിൽ പരേതയ്ക്ക് താഴെ പറയുന്ന അവകാശികളുള്ളതായി 
കാണുന്നു . 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ബന്ധം 


നാരായണൻ , കെ . കെ . 


പിതാവ് 


68 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബം 


1 


സോമൻ , എസ് . കെ . 


ഭർത്താവ് 


59 


2 


ശ്രീജ സോമൻ 


മകൾ 


34 


3 


ശുതി സോമൻ 


31 


പരേ ത നായ ടി മഹേഷ് , കെ . എൻ . എന്ന യാ ളുടെ 
അനന്തരാവകാശി മേൽവിവരിച്ചയാൾ മാത്രമാണെന്ന് അറിവായ 
സാഹചര്യത്തിൽ അപേക്ഷ പ്രകാരം അവകാശ സർട്ടിഫിക്കറ്റ് 
മേൽ വിവരിച്ചയാൾ പേരിൽ കൊടുക്കുന്നതിന് ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം കക്ഷികൾ ആയത് പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞതോ രേഖാ മൂലം അല്ലാത്തതോ ആയ 
ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


3 


ആയതിനാൽ ടി ആവശ്യത്തിലേയ്ക്കുള്ള പരേതയുടെ 
നിയമാനുസൃത അവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
കാണിച്ച് ഒരു അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ പരാതികളോ 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് രേഖാമൂലം 
അറിയിക്കേണ്ടതാണ് . നിശ്ചിത തീയതിക്കുശേഷവും തപാൽ 
മാർഗ്ഗവും ലഭി ക്കുന്ന ആ ക്ഷേ പങ്ങളും പരാ തി കളും 
സ്വീകരിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കോട്ടയം . 


271 


Salim A 


Digitally signed by Salim A 
Date : 2021.07.27 13:48:44 
+ 05'30 ' 


